Reg . No . രജി. നമ്പർ 
KL /TV ( N ) /12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

| 2011 


OVERN 


MENT OF 


OF KERALA 


त्याव 


സ് 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


4th January 2011 
2011 ജനുവരി 4 


Vol. LVI 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ് 


വാല്യം 56 


നമ്പർ 


14th Pousha 1932 
1932 പൌഷം 14 


PART III 
Health Services Department 


ദർഘാസ്/ ലേല പരസ്യം 


ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും - 17 - 1- 2011, 


നമ്പർ സി4 / 911/ 2010 . 


2010 ഡിസംബർ 7 , 


11 മണി. 


കോഴിക്കോട് സ്ത്രീകളുടെയും കുട്ടികളുടെയും സർക്കാർ 
ആശുപതി ( കോട്ട പറമ്പ് ആശുപത്രി) യുടെ ബിൽഡിംഗ് 
പെർമിറ്റ് പുതുക്കി കിട്ടുന്നതിനായി ബന്ധപ്പെട്ട കോഴിക്കോട് 
കോർപ്പറേഷൻ ടൗൺ പ്ലാനിംഗ് അധികാരികൾ ആവശ്യപ്പെടുന്ന 
എല്ലാവിധ ഡ്രോയിംഗുകളും രേഖകളും സമയബന്ധിതമായി 
തയ്യാറാക്കി കോഴിക്കോട് കോർപ്പറേഷൻ ആഫീസിലെ ടൗൺ 
പ്ലാനിംഗ് അധികാരികൾക്ക് തൃപ്തികരമായ വിധത്തിൽ സമർപ്പി 
ക്കുന്നതിന് അംഗീകൃത നിശ്ചിത യോഗ്യതയുള്ള ലൈസൻസ്ഡ് 
ബിൽഡിംഗ് സർവേയർമാരിൽ നിന്നോ മേൽപറഞ്ഞ ജോലികൾ 
ചെയ്യുന്ന ലൈസൻസുള്ള സ്ഥാപനങ്ങളിൽ നിന്നോ മൽസര 
സ്വഭാവമുള്ളമുദ്രവെച്ച ടെണ്ടറുകൾ ക്ഷണിക്കുന്നു. കൂടാതെ 
ഇതു സംബന്ധിച്ച് പരസ്യലേലവും ഉണ്ടായിരിക്കുന്നതാണ്. 


- ടെണ്ടർ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന ദിവസം 
ഏതെങ്കിലും കാരണവശാൽ പൊതു അവധി ആവുകയാണെങ്കിൽ 
തൊട്ടടുത്ത പ്രവർത്തിദിവസം ടെണ്ടർ സ്വീകരിക്കുന്നതായിരിക്കും. 
ടെണ്ടറിനോ ടൊപ്പം 5,000 നിര ത ദ വ്യവും 100-യുടെ 
മുദ്രപത ത്തിൽ നിർദ്ദിഷ്ട രൂപ ത്തിൽ എഴുതി ഒപ്പിട്ട 
പ്രാഥമിക കരാർ ഉടമ്പടിയും അടക്കം ചെയ്തിരിക്കണം. 


ടെണ്ടർ സംബ ന്ധിച്ച വിശദാം ശ ങ്ങൾ കോഴിക്കോട് 
സ്ത്രീകളുടെയും കുട്ടികളുടെയും സർക്കാർ ആശുപ്രതി 
ആഫീസിൽ നിന്നും പ്രവർത്തി സമയത്ത് അറിയാവുന്നതാണ്. 
ഏതു സമ യത്തും ടെണ്ടർ മാറ്റിവയ്ക്കാനോ ക്യാൻസൽ 
ചെയ്യു വാനോ ഉള്ള അധികാരം ആശു പത്രി സൂപ്രണ്ടിൽ 
നിക്ഷിപ്തമാണ്. 


- ടെണ്ടർ ഫോറം ലഭിക്കുന്ന തീയതിയും സമയവും -- 
10 -1- 2011 മുതൽ 13-1-2011 വരെ രാവിലെ 10.15 മുതൽ ഉച്ചയ്ക്ക് 
1 മണി വരെ. 


( ഒപ്പ്) 


- ടെണ്ടർ സ്വീക രി ക്കുന്ന അവസാന തീയതിയും 
സമയവും - 15 - 1- 2011, 5 മണി. 


സ്ത്രീകളുടെയും കുട്ടികളുടെയും 
സർക്കാർ ആശുപത്രി, 
കോഴിക്കോട്. 


സൂപ്രണ്ട്. 


